Kerala Gazette No. 21 dated 25th May 2021 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലുർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -2937 / 2021 , 


2021 ഏപ്രിൽ 15 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക് , കുമ്മിൾ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) 


( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA3-54647-ാം നമ്പർ പരിപ്രതം . 


( 3 ) കുമ്മിൾ വില്ലേ ജിൽ വട്ട ത്താ മ ര മുറി യിൽ കെ . കെ . ഹൗസിൽ ശീ . സലാ ഹു ദ്ദീൻ സമർപ്പിച്ച് 


അപേക്ഷ , 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 24-3-2021 - ലെ എഫ്1-11614 / 2020 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


6-3-2010 - ലെ 
സർവെ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ 
നമ്പർ 

ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


കുമ്മിൾ -51 


213/10 


Govt . Property Residential Plot 


12.500 


ശ്രീ . സലാഹുദ്ദീൻ 

റൗസ് , 


കെ , കെ , ഹ 


without 


Vehicular access 


വട്ടത്താമര , 
കുമ്മിൾ 


Gaz . No. 21 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


295 


2 


( 2 ) 


നമ്പർ എഫ് -6607,2020 . 


2021 ഏപ്രിൽ 23 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , ഇളമാട് വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) ഇളമാട് വില്ലേജിൽ അമ്പലംമുക്ക് മുറിയിൽ മിഥില വീട്ടിൽ ശ്രീ . രമണൻ സമർപ്പിച്ച അപേക്ഷ . 
( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 19-10-2020 , 29-3-2021 തീയതികളിലെ എഫ് -12198 2020 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷനും വിലയും നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടില്ലാത്തത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാ പ നം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


6-3-2010 - ല 
സർവെ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ 

ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 

പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


ഇളമാട് -28 


449/38 


49,500 


ശീ , രമണൻ , 
മിഥില , അമ്പലംമുക്ക് , 
ഇളമാട് 


Residential 
Plot with 

Private 
Road access 


( 3 ) 


നമ്പർ എഫ് -655 / 2021 . 

2021 ഏപ്രിൽ 23 . 
വിഷയം : - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ - പുനലൂർ താലൂക്ക് , പുനലൂർ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) പുനലൂർ വില്ലേ ജിൽ പുനലൂർ മുറിയിൽ കൊച്ചുവിള വീട്ടിൽ ശ്രീമതി ഉമെ ബാ ബീവി സമർപ്പിച്ച 


അപേക്ഷ , 


( 4 ) പുനലൂർ തഹശീൽദാരുടെ 19-1-2021 , 19-4-2021 തീയതികളിലെ ബി3-359 / 2021 നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


296 


3 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


6-3-2010 - ലെ 
സർവെ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ 

ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 

പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


പുനലൂർ 


പുനലൂർ 


492 1 എ 


Govt . Property 


10,00,000 


ശീമതി ഉമൈബാ ബീവി , 
കൊച്ചുവിള വീട് , 
മാർക്കറ്റ് ജംഗ്ഷൻ , 
പുനലൂർ 


Commercially 
Important 

Plot 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് . 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ , 


PATHANAMTHITTA DISTRICT 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ എസ് . ഹരികുമാർ ) 
നമ്പർ കൈഡിസ് . - 26 18 2020 സി . 

2021 ഏപ്രിൽ 16 . 
വിഷയം : -കേരള മുദ്രപ്പത നിയമം 1959 - സെക്ഷൻ 28 എ -ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച് . 
സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ . 
നെടുമങ്ങാട് താലൂക്കിൽ പാലോട് വില്ലേജിൽ കച്ചിട്ടാറ കിഴക്കുംകര വീട്ടിൽ ശ്രീമതി ജാസ്മിൻ തോമസിന്റെ 


( 3 ) 


അപേക്ഷ . 


( 4 ) തഹശീൽദാർ അടൂർ - ന്റെ 27-2-2021 -ാം തീയതിയിലെ ബി3-2082 / 20 നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്ട്രറിൽ 
നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി വന്ന താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്പത്ര നിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് തദ്ദേശ സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ ന്യായവില 


സ്ഥാപനം 


സർവ്വേ നമ്പരും 
സബ് ഡിവിഷൻ 

നമ്പരും 


പത്തനംതിട്ട 


അടൂർ 


ഏറത്ത് 


16 


774/7 


20,000 


ഗ്രാമപഞ്ചായത്ത് 

ഏറത്ത് 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 
റോഡ് അക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 19 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ് . 


FORM ' A ' 
( See Rule 4 ) 


NOTIFICATION 


No. KDis . - 2618 / 2021 / C3 . 

16th April 2021 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


297 


4 


SCHEDULE 


District Pathanamthitta . 


Taluk Adoor . 


Village - Erathu . . 


Sl . 


Sy : 


Sub 
Division 

No. 


Re - Sy . Re - Sy . 
Block No. 


Re - S'y . 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality of Ward 

Corporation 


Classification Fair Value 

per Are 


No. 


No. 


by use 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


16 


774 


7 


Panchayath 


Erathu 


20.000 


Residential 

Plot with 
Panchayath 
road access 


Revenue Divisional Office , 
Adoor . . 


( Sd . ) 
Revenue Divisional Officer . 


ERNAKULAM DISTRICT 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : 

: എ . പി . കിരൺ 


നമ്പർ എ8-6665 2020 . 


2021 മാർച്ച് 13 . 


വിഷയം : -ന്യായവില രജിസ്റ്ററിൽ ഇനം മാറ്റുന്നതിന് ശ്രീ . രാജൻ , തുകലശ്ശേരി ഹൗസ് , കാണിനാട്കര എന്നയാളുടെ 

-സംബന്ധിച്ച് . 


അപേക്ഷ 


സൂചന :-( 1 ) കുന്നത്തുനാട് തഹശീൽദാരുടെ 14-10-2020 - ലെ എ6-6710 / 20 നമ്പർ റിപ്പോർട്ട് . 

( 2 ) പുത്തൻകുരിശ് വില്ലേജ് ഓഫീസറുടെ 26-8-2020 - ലെ 171/20 നമ്പർ റിപ്പോർട്ട് . 
( 3 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-12-2017 - ലെ LRA3-54674118-ാം നമ്പർ പരിപ്രതം . 


കുന്നത്തുനാട് താലൂക്ക് , പുത്തൻകുരിശ് വില്ലേജ് , ബ്ലോക്ക് 38 , റീസർവെ നമ്പർ 207 | 12 - ൽപ്പെട്ട 54.00 ആർ വസ്ത 
ന്യായവില രജിസ്റ്ററിൽ “ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് എൻ . എച്ച് . പി.ഡബ്ലു.ഡി . റോഡ് ആക്സസ് ” എന്നത് “ റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് ” എന്നാക്കി തിരുത്തുന്നതിന് ശ്രീ . രാജൻ , തുകലശ്ശേരി ഹൗസ് , കാണിനാട് എന്നയാൾ 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 


ടി അപേക്ഷാ വസ്തുവിന് ആർ ഒന്നിന് ? 1,00,000 ന്യായവില നിശ്ചയിക്കപ്പെട്ട് പിശകായി “ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
എൻ . എച്ച് . പി.ഡബ്ലു.ഡി . റോഡ് ആക്സസ് ” കാറ്റഗറിയിൽ ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ളതായും “ റസിഡൻഷ്യൽ പ്ലോട്ട് 
വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് ” എന്ന് രേഖപ്പെടുത്തേണ്ടതായിരുന്നുവെന്നും റീസർവ്വ 215 / 17 - ൽപ്പെട്ട വസ്തുവിനെ അപേക്ഷാ 
വസ്തു വിന്റെ വില പുനഃ നിർണ്ണയിക്കുന്ന തിന് സമാന വസ്തു വായി തിരഞ്ഞെടുത്ത് ആർ ഒന്നിന് ? 90,000 നിരക്കിൽ 
“ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് ” എന്ന ക്ലാസ്സിഫിക്കേഷനിൽപ്പെടുത്തി ന്യായവില പുനഃനിർണ്ണയിക്കാ 
വുന്നതാണെന്നും സൂചന ( 1 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ട് . 


മേൽ സാഹചര്യത്തിൽ 1959 -ലെ കേരള മുദ്ര പത നിയമം സെക്ഷൻ 28 എ പ്രകാരവും സൂചന ( 3 ) പ്രകാരമുള്ള 
പരിപ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ 2010 - ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകിന്റെയും 
അതുമൂലമുണ്ടായ വിലനിർണ്ണയവുമായി പരിഗണിച്ച് അപേക്ഷാ വസ്തുവായ പുത്തൻകുരിശ് വില്ലേജ് , ബ്ലോക്ക് 38 , റീസർവ്വ 
നമ്പർ 207 / 12 - ൽപ്പെട്ട 54.00 ആർ വസ്തുവിന് “ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് ” കാറ്റഗറിയിൽപ്പെടുത്തി 
ആർ ഒന്നിന് 90,000 ( തൊണ്ണൂറാ യി രം ) ( വർദ്ധ നവ് ഇല്ലാതെ ) വില നിർണ്ണയിച്ച് ഉത്ത ര വാ കു ന്നു . നിർണ്ണ യിക്ക പ്പെട്ട 
ന്യായവില അസാധാരണ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതാണ് . 


298 


5 


5 


FORM ' A ' 
( See Rule 4 ) 


NOTIFICATION 
No. A8-6665 / 2020 . 

12th March 2021 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against in the Column ( 11 ) thereof . 


SCHEDULE 


District - Ernakulam . 


Taluk - Kunnathunadu . 


Village - Puthancruz . 


Desom — Kaninad . 


SI . 


Sy . 
No. 


Sub 
Division 

No. 


Re - Sy . Re - Sy . 
Block No. 


Re - Sy . 

Sub 
Division 

No. 


Name of 
Panchayath / 
Local Body 

Name & 
Municipality / 

Panchayath / Number 
Corporation 

Municipality / of Ward 
Corporation 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


38 


207 


12 


Panchayath 


90,000 


Vadavucode- Kaninad , 
Puthancruz 4 


Residential plot 
with Corp./Muni./ 
Pan , road access 


Revenue Divisional Office , 
Muvattupuzha . 


( Sd . ) 
Revenue Divisional Officer . 


THRISSUR DISTRICT 


FORM ' A ' 
( See Rule 4 ) 


NOTIFICATION 
No. B4-4754 / 2021 / Kdis . 

20th April 2021 . 
Whereas , it is expedient to publish the fair value of the land as required under Section 28 A of the 
Kerala Stamp Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
Serial Number in respect of the land situated in the Survey / Re - survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


Taluk — Chalakudy . 


SCHEDULE 
District - Thrissur . 

Village — Vadakkumbagam . 
Name of 

Fair Value 
Re - Survey Panchayath / Local Body Name and Classifi- per Are ( as 
Sub Municipality / Panchayath No. of 

cation 
Division Corporation Municipality / 

Ward by use Notification 
No. Corporation 

On 6-3-2010 ) 

₹ 


Sl . Survey 
No. No. 


Sub 
Division 

No. 


Re 
Survey 
Block 


Re 
Survey 

No. 


per Gazette 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


242 


4 


Panchayath 


Mala 


50,000 


Residential 
Plot with PWD 
Road access 


2 


241 


2 


99 


99 


50,000 
50,000 


3 


246 


4 


92 


22 


99 


Revenue Divisional Office , 
Irinjalakuda . 


( Sd . ) 
Revenue Divisional Officer . 


Gaz . No. 21 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


299 


Salim A 


Digitally signed by Salim A 
Date : 2021.07.09 16:18:56 + 05'30 ' 


